Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/2012 -14 


, 
കCOVERNS 


രള സർക 


VMENT OF 


കാർ 
t KERA 


tl of Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 10 
10th June 2014 
1189 ഇടവം 27 
27th Idavam 1189 
1936 ജേഷ്ഠം 20 
20th Jyaishta 1936 


Vol. III 


| 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


നോട്ടീസ് 


( 2 ) 


നമ്പർ ഡി - 1934/ 2013. 


2014 


മേയ് 


13. 


(1) 
നമ്പർ ഡി - 3247 /2013. 

2014 മാർച്ച് 7. 
M /s. Seena Gas, Bharat Gas Distributors , Padinjarathala 
Square , T. B . Road, Angamaly, Ernakulam - 683 572 - ന്റെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . വർഗസ്സ്, വില്ലത്തുകാരൻ ഹൗസ്, കെ . പി. ജി . നഗർ, അഴകം 
പി. ഒ ., കറുകുറ്റി, അങ്കമാലി, എറണാകുളം- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി ന ഷ് ട പ രി ഹ ാ ര ന ന ൽ കു ന്ന തി നാ യി 
- 4,76,338 ( നാലു ലക്ഷത്തിഎഴുപത്താറായിരത്തിമുന്നൂറ്റി 
മുപ്പത്തിയെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
വില്ലത്തുകാരൻ ഹൗസ്, കെ . പി . ജി . നഗർ, അഴകം പി . ഒ ., 
കറുകുറ്റി താമസം (1) ശ്രീമതി ഗ്രേസി ( ഡെയ്തി) (ഭാര്യ) , 
( 2 ) ശ്രീ . അരുൺ വർഗീസ് (മകൻ), ( 3) കുമാരി അലീന വർഗ്ഗീസ് 
( മൈനറായ മകൾ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ്ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- Kerala Irrigation Department - ന്റെ കീഴിൽ ജോലി 
- നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

ശ്രീ . ജോയി, നടപ്പേൽ വീട്, മേക്കടമ്പ് പി. ഒ., റാക്കാട്, വാളകം, 
വില്ലേജ്, മൂവാറ്റുപുഴ-യുടെ ആശ്രിതർക്ക് തൊഴിലാളി 
ന ഷ് ട പ രി ഹാ ര ം ന ൽ കു ന്ന തി നാ യി - 6,41,586 (ആറു 
ലക്ഷത്തിനാൽപത്തൊന്നായിരത്തിഅഞ്ഞൂറ്റിഎൺപത്തിയാറ് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
- നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശിത രായി നട പ്പേൽ, 
മേട ക്ക ട മ്പ് പി . ഒ., റാക്കാട്, മൂ വാ റ്റു പു ഴ താമ സം 
( 1) ശ്രീമതി മോളി ജോയി ( ഭാര്യ ) , (2 ) ബേസിൽ ജോയി (മകൻ), 
(3 ) ശ്രീ . അശ്വിൻ ജോയി (മകൻ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
- ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുകമുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


BB 


10th JUNE 2014] 


LABOUR DEPARTMENT 


നമ്പർ ഡി - 3089 / 2013 . 


2014 


മേയ് 


13 . 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്സിറ്റി ബോർഡ്- ന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . എൽദോസ് പൗലോസ്, നീലാങ്ങൽ, തട്ടേക്കാട് പി . ഒ., 
എറണാകുളം- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി ന ഷ് ട പ രി ഹാ രം 
ന ൽ കു ന്ന തി നാ യി 7,63,240 ( ഏഴു ലക്ഷത്തിഅറുപത്തി 
മൂവായിരത്തി ഇരുന്നൂറ്റിനാൽപത്രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി നീലാങ്ങൽ വീട് , വെളിയേൽചാൽ, തട്ടേക്കാട് 
പി . ഒ . താമസം (1 ) ശ്രീമതി ലീല എൽദോസ് ( ഭാര്യ ) , 
( 2 ) മാസ്റ്റർ ബേസിൽ എൽദോസ് ( മൈന റായ മകൻ), 
( 3 ) കുമാരി ബിഎ എൽദോസ് ( മന റാ യ മകൾ) , 
( 4) ശ്രീ . എൻ. കെ . പൗലോസ്( പിതാവ്), (5 ) ശ്രീമതി ഏലിയമ്മ 
പൗലോസ്( മാതാവ്) എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവ 
സത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പിക്കു ന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഡി - 3474 / 2013. 

2014 മേയ് 13 . 
K .K . R . Agro Mills Private Limited , Chelamattom , Okkal 
P. 0 ., Kalady, Ernakulam - 683 550 - ന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . അനിൽ രാഘവൻ, പൊട്ടയ്ക്കൽ വീട്, തൊടാപറമ്പ്, 
കൂവപ്പടി പി. ഒ., പെരുമ്പാവൂർ- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
ന ഷ് ട പ രി ഹാ ര ം ന ൽ കു ന്ന തി നാ യി 10, 88, 530 (പത്തു 
ലക്ഷത്തിഎൺപത്തിയെണ്ണായിരത്തിഅഞ്ഞൂറ്റി മുപ്പത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി പൊട്ടയ്ക്കൽ, 
തൊടാപറമ്പ്, കൂവപ്പടി താമസം ( 1) ശ്രീമതി സരിത അനിൽ 
(ഭാര്യ ), (2 ) ഇന്ദ്രജിത്ത് അനിൽ ( മൈനറായ മകൻ), (3 ) രാഘവൻ, 
S / o കൃഷ്ണൻ ( പിതാവ്), (4 ) ശ്രീമതി കമലാക്ഷി രാഘവൻ 
( മാതാവ്) എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ 

ണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


റീജിയണൽ ജോയിന്റ് 

( ഒപ്പ്) 
ലേബർ കമ്മീഷണറുടെ എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം, എറണാകുളം. - കമ്മീഷണർ. 


നോട്ടീസ് 


(1 ) 


നമ്പർ ഡി - 3317 / 2013 . 

2014 മേയ് 13 . 
- Sri Shani, K . B . S / o Balakrishnan , Kottayil House , 
Marampilly P. O ., Perumbavoor, Ernakulam -ong A1918 cupei 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . കെ . വി . രാജൻ, കോട്ട യിൽ വീട്, മാറ മ്പി ള്ളി , 
എറണാകുളം- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി ന ഷ് ട പ രി ഹാ രം 
ന ൽ കു ന്ന തി നാ യി 5, 37,779 (അഞ്ചു ലക്ഷത്തിമുപ്പത്തി 
ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത്രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി 1/ 798, കോട്ടയിൽ വീട്, 
മാറംപ്പിള്ളി പി . ഒ., എറണാകുളം താമസം (1) ശ്രീമതി ഷെല 
രാജൻ ( ഭാര്യ), (2 ) മാസ്റ്റർ കെ . ആർ. രാഹുൽ( മൈനറായ മകൻ), 
( 3 ) കുമാരി രുദ രാ ജൻ ( മെ ന റാ യ മകൾ) , 
(4) ശ്രീ. വേലായുധൻ ( പിതാവ്) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഇ . സി. സി . 17 / 2013. 

2014 മേയ് 15. 
-- കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെ യർ 
ബോർഡിന്റെ കീഴിൽ ജോലി നോക്കിവരവെ അപകടം ഉണ്ടായി 
28 - 7 - 2010 -ാം തീയതി മര ണ മടഞ്ഞ R . മോഹനൻ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
കേരള ഹൈഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് 
S 5,96,918 (അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി 
പതിനെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മൈൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . മോഹനന്റെ 
ആശ്രിതരായി (1) പി . നളിനി ( ഭാര്യ ), ( 2 ) എം . ഐശ്വര്യ 
( അവിവാഹിതയായ മകൾ), 44/ 414, KSB സ്കൂളിന് സമീപം, 
ശ്രീറാം സ്ട്രീറ്റ്, കർണകി നഗർ,മൂത്താൻ തറ, വടക്കന്തറ പി. ഒ., 
പാലക്കാട് എന്നിവർ മാത്രമേയുള്ളുവെന്ന്പാലക്കാട് ഒന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 
അ പ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയി 
ച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണംചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


10th JUNE 2014] 


LABOUR DEPARTMENT 


നമ്പർ ഇ . 109 / 2014. 


2014 


മേയ് 


15 . 


............എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 
വരവെ അപകടമുണ്ടായി 18 - 10 - 2006 -ാം തീയതി മരണമടഞ്ഞ 
B . ഭവദാസ് @ ഭവദാസൻ എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ചോളമണ്ഡലം MS ജനറൽ 
ഇൻഷുറൻസ്കമ്പനി ലിമിറ്റഡ് 3,89, 697 (മൂന്നുലക്ഷത്തിഎൺപ 

ത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ്രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
മര ണ മ ട ഠ ശ്രീ . ഭവ ദാ സിന്റെ ആശിത രായി 
1. ശ്രീ. ഭാസ്കരൻ ( പിതാവ്), 2. ശ്രീമതി മാധവി (മാതാവ്), 
തിരുവക്കാട് ഹൗസ്, കണ്ണാടി, പാലക്കാട്എന്നിവർ മാത്രമേയുള്ളു 


വെന്ന്പാലക്കാട്2nd സർക്കിൾ അസിസ്റ്റന്റ് ലേബർഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെ 
ടാവുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയി 
ച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ്. അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ne ( 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻ കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ കാര്യാലയം, 

- കമ്മീഷണർ 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


